Regn . No. KERBIL / 2012/ 45073 
- dated 5- 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KLI TV ( N )/ 634/2015 -17 


GOVERN 


കര 


രള സർക് 
WMENT OF 


കാർ 


KERALA 


tl cf Kk deky 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ ) 


2015 ഫെബ്രുവരി 10 
| 10th February 2015 

1190 മകരം 27 
27th Makaram 1190 

1936 മാഘം 21 
21st Magha 1936 


Vol. IV 


| 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Stores Purchase 


Soil Conservation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ആർ. എ .എൽ. 580/2014 . 


2015 ജനുവരി 14. 


കേരള മണ്ണ് പര്യവേക്ഷണ- സംരക്ഷണ വകുപ്പിലെ തൃശ്ശൂർ 
റീജിയണൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് 
ആറ്റോമിക് അബ്സോർഷൻ പെട്രോ ഫോട്ടോമീറ്റർ 
വിതരണം ചെയ്യുന്നതിന് അംഗീകൃത ഏജൻസികളിൽനിന്നോ 
കമ്പനികളിൽനിന്നോമുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ടി ഉപകരണത്തിന്റെ വ്യക്തവും വിശദവുമായ 
വിവരണം ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു . 


നിബന്ധനകൾ 


സീനിയർ കെമിസ്റ്റ്, റീജിയണൽ സോയിൽ അനലിറ്റിക്കൽ 
ലബോറട്ടറി, ചെമ്പൂക്കാവ്, തൃശ്ശൂർ- 680 020 എന്ന വിലാസമെഴുതിയ 
ദർഘാസുകൾക്ക് പുറത്ത് “ആറ്റോമിക് അബ്സോർപ്ഷൻ 

പെക്ട്രോ ഫോട്ടോമീറ്റർ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്” 
എന്ന് എഴുതിയിരിക്കണം. ടി ദർഘാസുകൾ 19-2-2015 വൈകുന്നേരം 
5 മണിക്കോ അതിനു മുൻപോ കിട്ടിയിരിക്കണം. ടി ദർഘാസുകൾ 
20 - 2 - 2015 വൈകു ന്നേരം 3 മണിക്ക് കരാ റു കാ രോ 
അവരുടെ പ്രതിനിധിയോ ഹാജ രാ യി രു ന്നാൽ അവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങൾ തൃശ്ശൂർ റീജിയണൽ സോയിൽ 
അനലിറ്റിക്കൽലബോറട്ടറി ഓഫീസിൽനിന്ന് വാങ്ങാവുന്നതാണ്. 
ടി ഫോറ ങ്ങ ളിൽ മാത്രമേ ദർഘാസ് സമർപ്പിക്കു വാൻ 
പാടുള്ളൂ. ദർഘാസിനുള്ള ഫോറങ്ങൾ ലഭിക്കുന്നതിന് ഫോറം 
ഒന്നിന് - 5, 000 ( വില മടക്കി നൽകുന്നതല്ല) ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് അപേക്ഷകളുടെ വിൽപ്പന 18- 2 - 2015 
വൈകിട്ട് 5 മണിക്ക് അവ സാ നിക്കു ന്ന താ ണ്. ദർഘാസ് 
ഫോറ ങ്ങ ളുടെ പകർപ്പിന് കോപ്പി ഒന്നിന് 2, 500 
അടയ്ക്കേണ്ടതാണ്. കരാർ പ്രകാരമുള്ള തുകകൾ 30 - 6 - 2015 
വരെ സ്ഥിരമായിരിക്കണം. 


The tenders should be superscribed as “ Tender for 
the supply of Atomic Absorption Spectrophotometer” 
addressed to the Senior Chemist , Regional Soil Analytical 
Laboratory, Thrissur - 680 020 , so as to reach the 
undersigned at 5 p . m . on 19 - 2 - 2015 . Late tenders will not 
be accepted . The tenders will be opened at the Regional 
Soil Analytical Laboratory, Thrissur at 3 p. m . on 20 -2 -2015 
in the presence of such tenderers or their authorized 
representatives who may be present at the time. 

Intending tenderers may on application to the Senior 
Chemist , Regional Soil Analytical Laboratory, Thrissur 
680 020 obtain the requisite tender forms on which the 
tenders should be submitted . The tender forms will be 
supplied from the Regional Soil Analytical Laboratory , 
Thrissur-680 020 on office hours on cash remittance of 

5 ,000 which is the price fixed for the form which is not 
refundable under any circumstances. The duplicate tender 
forms will be issued @ " 2 ,500. The tender forms are not 
transferable . The sale of tender forms will be closed at 

5 p .m . on 18 - 2 - 2015 . The rate quoted should remain firm 
| up to 30 - 6 - 2015 . The tender should be accompanied with 
Earnest Money Deposit of 2 . 5 % of the project cost as 
Demand Draft payable at State Bank of India , Thrissur 
drawn in favour of Senior Chemist, Regional Soil 
Analytical Laboratory , Thrissur- 680 020. 

The price quoted should include all the expenses 
towards delivery and installation of the machine at the 
Regional Soil Analytical Laboratory , Thrissur-680 020 . The 
Demand Draft commission charged by the Bank during 
the time of payment of money should be borne by the 
firm itself. 


മൊത്തം കരാർ തുകയുടെരണ്ടര ശതമാനത്തിന് തുല്യ 
മായ തുക നിരതദ്രവ്യമായി ( ഇ . എം. ഡി.) ഡിമാന്റ് ഡ്രാഫ്റ്റായി 
സീനിയർ കെമിസ്റ്റ്, റീജിയണൽ സോയിൽ അനലിറ്റിക്കൽ 
ലബോറട്ടറിയുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, തൃശ്ശൂർ 
ശാഖയിൽനിന്നും മാറത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. 

- ടി ഉ പ ക രണം തൃശ്ശൂർ റീജി യ ണൽ സോയിൽ 
അ ന ലിറ്റിക്കൽ ലബോറട്ട റി യിൽ കരാ റു കാ രൻ സ്വന്തം 
ചെലവിൽ വിതരണം ചെയ്യേണ്ടതും സ്ഥാപിക്കേണ്ടതുമാണ്. 
വിതരണം ചെയ്യുന്ന മെഷീന്റെ തുക കൈപ്പറ്റുന്ന സമയത്ത് 
ബാങ്കിന്റെ ഡി. ഡി. കമ്മീഷൻ കരാറുകാരൻ വഹിക്കേണ്ടതാണ്. 

- ഇറക്കുമതി ചെയ്യുന്ന ഉപകരണത്തിന് കസ്റ്റംസ് ക്ലിയറൻസ് 
ചാർജ്ജ്ഉൾപ്പെടെയുള്ള വില രേഖപ്പെടുത്തേണ്ട താ ണ്. 
നിശ്ചിത വാറണ്ടി കാലയളവിന് പുറമേയുള്ള 2 വർഷത്തെ 
അധികരിച്ച് വാറണ്ടി കാലയളവിലെ തുക പ്രത്യേകം കാണിച്ചി 
രിക്കണം. നിലവിലുള്ള നിയമമനുസരിച്ച് ടാക്സസ്, ഡ്യൂട്ടി 
എന്നിവ ഉൾപ്പെടുത്തിയുള്ള വിലയായിരിക്കണം ദർഘാസിൽ 
കാണിക്കേണ്ടത്. 


The tenderers are bound to observe all the rules and 
regulations stipulated in the Store Purchase Manual, 
Kerala Financial Code and Treasury Code. 

The undersigned has the right to accept or reject 
any tender at any time without quoting any reasons in 
- this regard . 


Specifications 


കേരള സർക്കാരിന്റെ എല്ലാ പർച്ചേസ് നിയമ ങ്ങളും 
ഫിനാൻഷ്യൽ കോഡിലെ നിയമങ്ങളും, ട്രഷറി കോഡിലെ 
നിയമങ്ങളും പാലിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ഒരു 
കാര ണവും കൂടാ തെ കരാ റു കൾ നിര സി ക്കാനോ 
സ്വീകരിക്കാനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 


1. PC controlled double beam atomic absorption 

spectrophotometer with necessary software . 
- 2. Wide range and high sensitivity photomultiplier tube. 

3. Monochromator: Echelle . 
4. Dual atomiser system . 
5. Integrated built in flame system . 
6. Lamps: Coded HCL /EDL / superlamps . 
7. 6 lamp turret or more with independent power 

supply for the lamps. 
- 8. Deuterium back ground correction . 

9. Wavelength range : 190 -900 nm . 
10. Automatic flame optimisation . 


No. RAL 580 /2014. 

| 14th January 2015. 
Sealed tenders are invited from authorized firms/direct 
company /branch for the supply and installation of Atomic 
Absorption Spectrophotometer with the specification 
attached and as per the terms and conditions noted 
below . 


OTHER CONDITIONS 


The tenderer should have good track record of past 
performance in after sales service . 
The company should enclose list of users in Kerala , 
in ICAR and Agricultural University , if any. 


The company should not be blacklisted by any 
Government Department or other Research 
Organisations . 


11. All safety interlocks must be available for the safe 

analysis of samples. 
12. Universal burner system with 50 mm burner . 
13. Binary flow controlled internal gas system . 
14. Hydride generator quoted should be automatic and 

computer controlled for the analysis of As, Hg AT 
PPB level. The same Software of AAS should be 

able to control the Hydride Generator. 
15. Hollow cathode lamps coded : As, Hg, Cu , Cd , Pb , 

Zn , Ni, Mn, Co, Fe, Cr. 
16 . Provision for upgradation with graphite furnace , 

autodilutor etc. must be available with the model . 
17. PC and printer should be supplied . 
18 . All certified standards for the above elements must 

be quoted . 
19 . Gas filteration panel for the gases should be quoted . 
20 . 2 Nos. each of ultra high pure gas like acetylene, 

nitrogen or any other gas required to run the system 
with dual stage stainless steel diaphragm regulators 
must be quoted . 


Office of the Senior Chemist, 
Regional Soil 

(Sd .) 
Analytical Laboratory , 

Senior Chemist , 
Thrissur. 

Regional Soil Analytical Laboratory. 


Fumehood with exhaust to be quoted . 


22 . Compressor to be quoted . 
23. 5KV UPS with minimum 1 hour backup for the 

uninterrupted operation of the full system to be 

quoted . 
24. All tubings necessary for connecting the cylinders 

to be quoted . 
25. One year warranty should be given for the 

instrument. 


Extended warranty for the 2nd year and 3rd year 

should be quoted. 
27. Installation , demonstration and training to be given 

free of cost. 
Supplier should give necessary free training for 
officers on the operation of the equipment at the 

site of installation . 
29. Should quote for CMC and AMC separately after 

the warranty period . 
30 . The supplier should have service facility in Kerala to 

render prompt service . 
31. Must have installed minimum 2 units of same 

configuration in Kerala. 
32. Supplier should be able to demonstrate the 

instrument if needed at the customer place . 
33. Must provide minimum 2 Nos. of end user certificate. 


